Kerala Gazette No. 34 dated 31st August 2021 . 


PART I 


IECE F 


OVERNANT 
OF KERANA 


കേരള സർക്കാർ 


സംഗ്രഹം 


തദ്ദേശസ്വയംഭരണ വകുപ്പ് - തൊടുപുഴ മാസ്റ്റർ പ്ലാൻ - 2016 - ലെ കേരള 
നഗര - ഗ്രാമാസൂത്രണ ആക്റ്റ് വകുപ്പ് 36 ( 3 ) പ്രകാരം പ്രസിദ്ധീകരണാനുമതി 

നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു 


തദ്ദേശ സ്വയംഭരണ ( ആർ.ഡി ) വകുപ്പ് 


സ . ഉ . ( കെ ) നമ്പർ 137 / 2021 / തസ്വഭവ . 


തിരുവനന്തപുരം , തീയതി 2021 ജൂലൈ 13 . 


പരാമർശം : - ( 1 ) തൊടുപുഴ നഗരസഭ കൗൺസിലിന്റെ 14-10-2020 -ാം തീയതിയിലെ 

5 -ാം നമ്പർ യോഗതീരുമാനം . 
( 2 ) തൊടുപുഴ നഗരസഭ സെക്രട്ടറിയുടെ 4-1-2021 -ാം തീയതിയിലെ 

പി . ഡബ്ല 2-12989 119 നമ്പർ കത്ത് . 
( 3 ) നഗരകാര്യ ഡയറക്ടറുടെ 13-1-2021 -ാം തീയതിയിലെ ജി2-117 / 2021 

നമ്പർ കത്ത് . 


( 4 ) 2021 - ലെ കേരള നഗര - ഗ്രാമാസൂത്രണ ( ഭേദഗതി ) ഓർഡിനൻസ് . 
( 5 ) മുഖ്യനഗരാസൂത്രകന്റെ 21-4-2021 - ലെ TCPCTP / 61412021 - എഫ് 2 

നമ്പർ കത്ത് . 


ഉത്തരവ് 


20 16 - ല 


തൊടുപുഴ നഗരസഭ യുടെ 30 വർഷത്തേക്കുള്ള ആസൂത്രിത വികസനം 
ലക്ഷ്യമിട്ട് ജില്ലാ ടൗൺ പ്ലാനർ തയ്യാറാക്കിയ തൊടുപുഴ നഗരസഭയുടെ മാസ്റ്റർപ്ലാൻ 

കേ രള നഗര - ഗാ മാ സൂ തണ ആക്റ്റ് വകുപ്പ് 36 ( 1 ) പ്കാ രം 
സ്വീകരിക്കുന്നതിനും വകുപ്പ് 36 ( 2 ) പ്രകാരം അംഗീകരിച്ച് പ്രസിദ്ധീകരണാനു 
മതിയ്ക്കായി സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനും പരാമർശം ( 1 ) പ്രകാരം നഗരസഭ 
കൗൺസിൽ തീരുമാനമെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നഗരകാര്യ 
ഡയറക്ടർ പരാമർശം ( 3 ) പ്രകാരം അതിനുള്ള പാപ്പോസൽ സർക്കാരിലേക്ക് 
സമർപ്പിക്കുകയുമുണ്ടായി . 
G 33 / 2021 / DTP , 

9 


2 


2. 2021 - ലെ കേരള നഗര - ഗ്രാമാസൂത്രണ ( ഭേദഗതി ) ഓർഡിനൻസ് 24-2-2021 - ൽ 
നിലവിൽ വരികയും 2016 - ലെ കേരള നഗര - ഗ്രാമാസൂത്രണ ആക്ടിലെ മാസ്റ്റർ പ്ലാൻ 
തയ്യാറാക്കുന്നതും അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പ് 34 , 36 എന്നിവ 
ഉൾപ്പെടെ വിവിധ വകുപ്പുകളിൽ നിരവധി ഭേദഗതികൾ ഉൾപ്പെടുത്തിയിട്ടുമുള്ളതാണ് . 
മാസ്റ്റർ പ്ലാൻ പബ്ലിഷ് ചെയ്യുന്നതിനുള്ള അനുമതിക്കായി കരട് മാസ്റ്റർ പ്ലാൻ , 
റിപ്പോർട്ട് , മാപ്പുകൾ , കൗൺസിൽ തീരുമാനം എന്നിവ നഗരകാര്യ ഡയറക്ടർ 
മുഖേന നഗരസഭ സർക്കാരിലേക്ക് ലഭ്യമാക്കിയത് 13-1-2021 -ാം തീയതിയിലാണ് . 
എന്നതിനാൽ ആക്റ്റിലെ വകുപ്പ് 36 ( 1 ) പ്രകാരമുള്ള ഉദ്ദേശം പബ്ലിഷ് ചെയ് 
വിജ്ഞാപനം നിലവിലില്ല എന്നും കരട് റിപ്പോർട്ടിൽ റിസ്ക് ആന്റ് വൾനറബിലിറ്റി 
അസ്സസ്സ് മെന്റ് വിശദമായി പരിശോധിച്ചിട്ടില്ല എന്നും മുഖ്യ നഗരാസൂത്രകൻ 
പരാമർശം ( 5 ) പ്രകാരം അറിയിച്ചിരിക്കുന്നു . 

3. തൊടുപുഴ നഗരസഭയുടെ കരട് മാസ്റ്റർ പ്ലാൻ പ്രസിദ്ധീകരണാനുമതിയ്ക്കായി 
സർക്കാരിൽ സമർപ്പിച്ചിട്ടുള്ള സാഹചര്യത്തിലും വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനായി 
ഗ്രീൻ ബെൽറ്റ് സോൺ വിഭാവനം ചെയ്ത് ഒരു താത്കാലിക Mitigation Measure 
നൽകിയിട്ടുള്ള സാഹചര്യത്തിലും കേരള ടൗൺ ആന്റ് കൺടി പ്ലാനിംഗ് ആക്റ്റ് 
വകുപ്പ് 36 ( 3 ) പ്രകാരം തൊടുപുഴ മാസ്റ്റർ പ്ലാൻ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള അനുമതി 
നൽകാവുന്നതാണെന്ന് മുഖ്യനരഗാസൂത്രകൻ ശിപാർശ ചെയ്തിരിക്കുന്നു . കൂടാതെ 
മാസ്റ്റർ പ്ലാൻ പ്രസിദ്ധീകരിച്ച ശേഷം ആ ക്ഷേപങ്ങളും 

അ ഭിപ്രായങ്ങളും 
പരിഗണിക്കുന്ന സമയത്ത് റിസ്ക് അസ്സസ്സ്മെന്റ് നടത്താവുന്നതും ആവശ്യമുള്ള 
പക്ഷം പരിഷ്കരണങ്ങൾ ഉൾപ്പെടുത്തി മാസ്റ്റർ പ്ലാൻ പുനഃപ്രസിദ്ധീകരിക്കാവുന്നതാണ് 
എന്നും പരാമർശം ( 5 ) പ്രകാരം മുഖ്യനഗരാസൂത്രകൻ അറിയിച്ചിരിക്കുന്നു . 

4. സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിച്ചു . പരാമർശം ( 5 ) പ്രകാരമുള്ള 
മുഖ്യ നഗരാസൂത്രകന്റെ ശിപാർശയുടെ അടിസ്ഥാനത്തിൽ 2016- ലെ കേരള 
നഗര - ഗാമാസൂത്രണ ആക്റ്റ് വകുപ്പ് 36 ( 3 ) പ്രകാരം തൊടുപുഴ മാസ്റ്റർ പ്ലാനിന് 
പ്രസിദ്ധീകരണാനുമതി നൽകി ഉത്തരവാകുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻ പ്രകാരം , 


ശാരദ മുരളീധരൻ ഐ.എ.എസ് . , 
അഡീഷണൽ ചീഫ് സെക്രട്ടറി . 


1. മുഖ്യനഗരാസൂത്രകൻ , തിരുവനന്തപുരം . 


2 , ജില്ലാ നഗരാസൂത്രകൻ , ഇടുക്കി 
3. സെകട്ടറി , തൊടുപുഴ നഗരസഭ 
4 , എക്സിക്യൂട്ടീവ് ഡയറക്ടർ , ഐ.കെ.എം. 
5. കരുതൽ ഫയൽ ഓഫീസ് പകർപ്പ് . 

10 
Digitally signed by Salim A 


Salim A 


Date : 2021.09.29 13:21:55 
+ 05'30 ' 


